Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. ogl. mm 
KL / TV (NV12 / 2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LVL 
woeso 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd June 2010 

2010 and 22 
1st Ashadha 1932 
1932 pag. 1 


നമ്പർ 


PART III 


Public Works Department 


PRE - QUALIFICATION TENDER 

EXTENSION NOTICE 
No. DB-11-369 /10 . 

20th May 2010 . 
Tender for pre -qualification and execution of the 
following work is invited from financially sound and 
well experienced registered A Class Contractors / 
Pirms of Kerala Public Works / Irrigation 
Departments who have successfully completed 
atleast one similar work costing not less than 
40 % (forty percentage) of Estimate PAC of 
work during the last five years . The application for 
tender schedule should be supported by Gertificate 
of prior experience in the work as mentioned above 
obtained from the agreement authority and tender 
schedule will be issued only to those who 
satisfying this condition . Necessary certificate in this 
effect shall be produced from the officers concerned 
not below the rank of Executive Engineer. Tender 
should be submitted so as to reach the undersigned 
on or before date and time prescribed for the 
work as below by registered post/speed post . 
The Receipt in Form T . R . 5 . towards the purchase 
of tender Schedule should be enclosed along the 
ender documents . 


Tender No. - P . Q . 79 /SESC /2009-10 . 
Name of Work - Roads Division , Kottayam 

lmprovements to Kidangoor 
Kadaplamattom Uzhavoor Koothattukulam 

road 0 /00 to 22 / 00 km . 
Estimate P . A . C . - Rs. 10 .60 Crores . 
Nature of works - Improvements surfacing works 

retaining wall. 
E . M . D . - Rs. 50 ,000 . 
Cost of tender documents - Rs. 25 ,000 + VAT. 
Date and time of sale of tender documents - 

21-6 - 2010 to 23 -6 - 2010 upto 3p .m . 
Last date and time of receipt of tender 

30 -6 - 2010 upto 4 p . m . 
Date and time of opening of tender - 30 -6 - 2010 

upto 4 . 30 p . m . 
l ime of completion - 18 months. 


All the conditions prevailing in this department 
regarding Pre -qualification tender are applicable 
to this tender also . Further details if required 
can be had from this office during working hours . 


കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് 
വകുപ്പ് നിരത്തകളും - പാലങ്ങളും വിഭാഗം 
ദക്ഷിണമേഖല , സുപ്രിംഗ് എ ബി ന1 ൽ 6 , 
തിരുവനന്തപുരംചുവടെ ചേർത്തിരിക്കുന്ന പ്രഖ്യ അത്തിക്ക 
പരിചയ സമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരും ഈ 
പ്രവർത്തിയുടെ 40 % - ൽ കുറയാത്ത തുകയാ 
സമാനമായ " ഏതെങ്കിലും ഒരു പണി ( ഒററപ്പണി) 
കീഞ്ഞ അഞ്ചുവർഷത്തിനകം പെയ്തുതീർത്തിട്ടുള 
വരുമായ എ ക്ലാസ് കരാറുകാരിൽ നിന്നും സ്ഥാപ 
നം എന്നിവരിൽ നിന്നും മുൻ യോഗ്യതാ നിർണ്ണയ 
ത്തിനും പ്രവർത്തി ഏറെടുത്ത് നടത്തുന്നതിനുമുളള 
ദർഘാസുകൾ പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
രജിസ്ടഡ് തപാൽ സ്പീഡ് പോസ്റ് 
മുഖാന്തിരം ക്ഷണിച്ചുകൊളളുന്നു . ടെണ്ടർ ( പ്രമാണം 
വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഫാറം ടി , ആർ, 5 പ്രകാരം 
ഉള്ള രസീത് ടെണ്ടറിനോടൊപ്പം ഉൾക്കൊള്ളിക്കേ ണ്ട 
താണ് , പ്രസ്തുത പണിയുടെ40 %- ൽ കുറയാത്തതും 
സ മാ ന സ്വ ഭാ വ മു ളള തു മാ യ ട പണികൾക്ക 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ് 
ഷെഡ്യൂളിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസം ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ നിന്നും താഴെപ്പറയുന്ന 
( പ്രവൃത്തി ദിവസങ്ങളിൽ 25,000 രൂപയും + 
മൂല്യവർദ ധിത നികുതിയും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മുൻപരിചയം 
സംബന്ധിച്ച എഗ്രിമെൻറ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റുകൂടി ഹാജരാക്കിയാൽ മാത്രമേ 
ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുകയുളളു . 
പൂരിപ്പിച്ച ടെണ്ടറുകൾ നിശ്ചയിക്കപ്പെട്ട തീയതിക്കും 
സമയത്തിനുംമുൻപായി രജിസ്ട്രേഡ “ പോസ്റ്ററിലോ 
സ്പീഡ് പോസ്റ്ററിലോ ലഭിക്കേണ്ടതാണ്. കൊറിയർ 
മുഖേനയുളള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് നമ്പർ - പി . ക്യു . 79 എസ്. ഇ . 

എസ് . സി . 2009- 10 . 
( പ്രവൃത്തിയുടെ പേര് - റോഡ്സ് ഡിവിഷൻ 

കോട്ടയം - കിടങ്ങൂർ- കടപ്റ്റമററം ഉഴവൂർ 
കൂത്താട്ടുകുളം ( കെ .ആർ. നാരായണൻ റോഡ്) 
പുനരുദ ധാരണം ചെയിനേജ് 0100 മുതൽ 

22jor: കി . മീ . 
അടങ്കൽതുക -രൂപ 10 . 60 കോടി , 
പണിയുടെ വിശദാംശങ്ങൾ - റോഡ് പുനരു 
ഭധാരണം, സർഫെയ സിംഗ്, പാർശ്വഭിത്തി, 

നിർമ്മാണം, 
നിരതവും 50,000 . 
ഒർലോസ് ഫോറത്തിന്റെ വില - രൂപ 25 ,000 + 

4 % വാറ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 21 - 6 -2010 മുതൽ 23 - 6- 2010 

വൈകിട്ട് 3 മണിവരെ, 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- സമയവ്യ - 30 -6-2010 വൈകുന്നേരം 4 മണി 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 

30 - 6- 2010 4. 30 മണി. 
കാലാവധാ - 18 മാസം, 

.. പാതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണന 
യ്ക്കുളള മറ്റ് അനുബന്ധ നിയമങ്ങളും ഈ 
ദർഘാസീനും ബാധകമായിരിക്കും . 
Office of the Superinter.ding 
Engineer, 

( Sd . 
Roads and Bridges, 

Superintending Engineer. 
South Circle , 

(For and on behalf ) 
Thiruvananthapuram . oftheGovernor of Kerala . 


